Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIB 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


90 


doa muda 
NMENT OF 


KERALA 


8 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. II 
beljo 2 


20th August 2013 

2013 Bronný 20 
29th Sravana 1935 
1935 (Vobomo 29 


| 34 


1935 


34 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Port Department 


RE - TENDER NOTICE 


No. D1/2365 /2013 /DP. 

26th July 2013 
Director of Ports , Directorate of Ports, Valiyathura , 
Vallakadavu P. O ., Thiruvananthapuram -695 008 , invites 
online bids for the Design , Construction , Supply 
and Successful Commissioning of 4 Nos . FRP Dingies 
with Out Board Engine at the ports of Kerala one each 
at Beypore, Azhikkal, Ponnani and Kodungalloor. The 
bid submission through our e - tender website only 
( keralaports .abcprocure.com ). The tender forms will be 
available for download from the above site from 29 -7 -2013 . 
The tenders can be submitted up to 11 a. m . on 26 -8 -2013 
and will be opened at 11. 30 a . m . on the same day. 

Tender No . — 12 /2013 - 14 . 

Name of supply — Design , Construction , Supply 
and successful Commissioning of 4 Nos . FRP Dingies 
with Out Board Engine at the ports of Kerala one each at 
Beypore , Azhikkal , Ponnani and Kodungalloor. 


EMD - Y 16, 000. 
Cost of tender form (including taxes) 2 ,520 . 

Supply period — Five months from the date of 
work order. 

For minimum qualifying criteria , details of e - tender 
submission etc . please visit - keralaports. abcprocure. com 

OR 
Contact Sri. K . Shaji, Chief Mechanical Engineer, 
Mobile No. 9249873239 , email:shaji _ karun @ yahoo .com , 
Sri. P . R . Ravikumar, Draftman (Hr. Grade ), Mobile 
No. 9495661159, email: ravi.a.sree @ gmail.com 

The cost of tender form is not refundable . 

The Director of Ports can reject any or all the tenders 
without assigning any reasons . 


തുറമുഖ ഡയറക്ടർ, തുറമുഖ കാര്യാലയം, വലിയതുറ, 
വള്ളക്കടവ്, തിരുവനന്തപുരം-695 008 തുറമുഖ വകുപ്പിന്റെ 
അഴീക്കൽ, ബേപ്പൂർ, പൊന്നാനി, കൊടു ങ്ങ ളൂർ എന്നീ 
തുറമുഖങ്ങളിലേക്ക് ഓരോ FRP ഡിങ്കികൾ രൂപകൽപ്പന 
ചെയ്ത് നിർമ്മിച്ച് ഔഡ് ബോർഡ് എഞ്ചിൻ ഉൾപ്പെടെ സ 
ചെയ്ത് വിജയകരമായി പ്രവർത്തിപ്പിച്ച് നൽകുന്നതിനായി 
ഇ - ടെ ണ്ടർ മു ഖാ ന്തിരം ദർ ഘാ സു കൾ ക്ഷണിക്കു ന്നു . 
website : keralaports . abcprocure.com ദർഘാസ് പ്രമാണ 
ങ്ങളും മറ്റ് വിവരങ്ങളും 29- 7 -2013 മുതൽ മേൽപ്പറഞ്ഞിരിക്കുന്ന 

സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇ - ടെണ്ടർ 
സമർപ്പിക്കേണ്ട അവസാന സമയം 26 - 8 - 2013, 11 മണിവരെ. 
അന്നേദിവസം 11.30 മണിക്ക് ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്ന 
തായിരിക്കും. 

ദർഘാസ് നമ്പർ 12 / 2013- 14. 
സപ്പെയുടെ പേര്- അഴീക്കൽ, ബേപ്പൂർ, പൊന്നാനി, 
കൊടു ങ്ങ ളൂർ എന്നീ തുറമു ഖ ങ്ങ ളി ലേക്ക് ഓരോ FRP 
ഡിങ്കികൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് Out Board Engine 
ഉൾപ്പെടെ സപ്ലെചെയ്ത് വിജയകരമായി പ്രവർത്തിപ്പിച്ച് 
നൽകുന്നതിനായി. 

നിരതദ്രവ്യം ? 16,000. 
ടെണ്ടർ ഫോമിന്റെ വില - 2,520 ( നികുതി ഉൾപ്പെടെ). 
സപ്ലെ കാലാവധി - സപ്ലേ ഓർഡർ തീയതി മുതൽ 
5 മാസം. 

ദർഘാസിൽ പങ്കെടുക്കുന്നതിനുള്ള കുറഞ്ഞ യോഗ്യതയും 
ടെണ്ടറിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അറിയുന്നതിലേക്ക് 
തുറമുഖ വകുപ്പിന്റെ keralaports. abcprocure . com എന്ന 

സൈറ്റ് സന്ദർശിക്കുക. email address : director.port @ kerala.gov.in . 
കൂടു തൽ വിവ ര ങ്ങൾക്കും സംശ യ നി വാ ര ണ ത്തിനും 

ശ്രീ . ഷാജി, ചീഫ് മെക്കാനിക്കൽഎഞ്ചിനീയർ, മൊബൈൽ 
നമ്പർ 9249873239, ഇ - മെയിൽ shaji _ karun @ yahoo .com 
നേയോ ശീ . രവി കു മാർ , പി . ആർ. ഡാഫ് റ്റ് സ് മാ ൻ 
(ഹയർ ഗ്രേഡ്), മൊബൈൽ നമ്പർ 9495661159, ഇ - മെയിൽ 
ravi.a. sree @ gmail .com നേയോ ബന്ധപ്പെടേണ്ടതാണ്. 

ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണവശാലും 
തിരികെ നൽകുന്നതല്ല . ഏതു ടെണ്ടറും യാതൊരു കാരണവും 
കാണിക്കാതെ നിര സി ക്കാ നുള്ള അ ധി കാ രം 
തുറമുഖ ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 


Directorate of Ports, 
Valiyathura , Thiruvananthapuram . 


( Sd .) 
Director of Ports . 


